Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th June 2013 

2013 ജൂൺ 4 
14th Jyaishta 1935 
1935 ജ്യേഷ്ഠം 14 


- 23 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


- 


RANI 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


നോട്ടീസ് 


( ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164 -ാം വകുപ്പ് പ്രകാരം) 
No . PD /PTA/ AE -1 /DB - 19 / TC Section Ranni/ 2012 -13 / 1378 . 

2013 മാർച്ച് 11. 
പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്ക്, കൊല്ലമുള 
വില്ലേജിൽ പരുന്തേ ന രുവി എന്ന സ്ഥലത്ത് 
നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുകിട ജലവൈദ്യത 
പദ്ധതിയിൽ നിന്നും റാന്നി 110 കെ . വി . സബ്സ്റ്റേഷനിലേക്ക് 
വൈദ്യുതി എത്തിക്കുന്നതിനുവേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 
33 കെ . വി . ലൈൻ ജോലികൾക്കായി റാന്നി, വടശ്ശേരിക്കര, 
അത്തിക്കയം, കൊല്ലമുള എന്നീ വില്ലേജുകളിൽക്കൂടി ഏകദേശം 
20 കി . മീ . ദൈർഘ്യമുള്ള 33 കെ . വി . സിംഗിൾ സർകട്ട് 
ലൈൻ നിർമ്മിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ ജോലികൾക്കായി 
വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരോ കരാറുകാരോ 
അ ധികാരപ്പെടുത്തിയ മറ്റു വ്യക്തികളോ ബന്ധപ്പെട്ട 
പദേശങ്ങളിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി 
പ്രവേശിക്കുന്നതാണ്. പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും 
അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
പത്തനംതിട്ട . 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


